O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18630 


KERALA GAZETTE 


Part III 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : ബി7-8791 / 2021 


15-11-2021 


തലപ്പിള്ളി താലൂക്കിൽ തിരുവില്വാമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അംബിക എം കണ്ടാണശ് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൻ വാസുദേവൻ കെ വി , കണ്ടാണത്ത് വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ തിരുവില്വാമല വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| വാസുദേവൻ കെ വി 


മകൻ 


36 


2 


അനിത കെ വി 


മകൾ 


37 


നമ്പർ : ബി7-9059 / 2021 


15-11-2021 


തലപ്പിള്ളി താലൂക്കിൽ പൈങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉഷ ആർ ചാത്തൻകുളങ്ങര വീട് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ ഭർത്താവ് ശങ്കരനാരായണൻ , ചാത്തൻകുളങ്ങര വീട് ബോധിപ്പിച്ച അപേക്ഷ പൈങ്കുളം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശങ്കരനാരായണൻ 


ഭർത്താവ് 


66 


2 


രാഗേഷ് സി എസ് 


| മകൻ 


35 


3 


രാജേഷ് സി എസ് 


| മകൻ 


33 


നമ്പർ : ബി7-441 / 2021 


15-11-2021 


തലപ്പിള്ളി താലൂക്കിൽ തിരുവില്വാമല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമചന്ദ്രൻ എ എൻ 
ആരിയംപാടത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18631 


Revenue Department 


28th December 2021 


സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ രുഗ്മിണി ആർ , ആരിയംപാടത്ത് വീട് ബോധിപ്പിച്ച അപേക്ഷ തിരുവില്വാമല 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 16-09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ആർ രുഗ്മിണി 


ഭാര്യ 


76 


2 


| മകൾ 


51 


ശാലിനി എ ആർ 
| അനിത എ ആർ 


3 


മകൾ 


49 


നമ്പർ : ബി7-8845 / 2021 


15-11-2021 


അനന്തരാവകാശ 


തലപ്പിള്ളി താലൂക്കിൽ മുള്ളൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ നൗഷാദ് എം എച്ച് മൂലയിൽ 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ അസുറാബി , മൂലയിൽ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ മുള്ളൂർക്കര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

ബാധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അസുറാബി 


ഭാര്യ 


36 


2 


ജഹാന ഷറിൻ 


| മകൾ 


12 


3 


ആയിഷ സഫ്രിൻ 


മകൾ 


8 


4 


മെഹീസ ഐറിൻ 


| മകൾ 


1 


നമ്പർ : ബി7-9001 / 2021 


15-11-2021 


തലപ്പിള്ളി താലൂക്കിൽ കരുമത്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി അയ്യപ്പൻ നായർ വന്ദനം വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതൻറെ ഭാര്യ സുന്ദരി , വന്ദനം വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ കരുമത്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-02-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18632 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുന്ദരി 


ഭാര്യ 


67 


2 


ജിതേഷ് 


മകൻ 


40 


3 


| ജിഷ 


മകൾ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18633 


Revenue Department 


28th December 2021 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : B7-11137 | 2021 


20-12-2021 


തലപ്പിള്ളി താലൂക്കിൽ പെരിങ്ങത്തൂർ വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചുപോയ വാസു എ ആർ 
അടാട്ടുപറമ്പിൽ , അമ്പലപുരം പെരിങ്ങത്തൂർ 680581 എന്നയാളുടെ അവകാശികൾക്ക് മുൻസിപ്പൽ ഓഫീസിലെ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ദീപ് , 
അടാട്ടുപറമ്പിൽ , അമ്പലപുരം പെരിങ്ങത്തൂർ 680581 , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ദീപ 


ഭാര്യ 


53 


2 


വൈശാഖ് 

എ വി 


മകൻ 


31 


3 


വിവേക് എ വി 


മകൻ 


27 


നമ്പർ : B7-11139 1 2021 


20-12-2021 


അവകാശ 


തലപ്പിള്ളി താലൂക്കിൽ മുണ്ടത്തിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ , വാഴത്തോട്ടത്തിൽ 
മുണ്ടത്തിക്കോട് എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ഓഫിസിലെ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുണ്ടത്തിക്കോട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് പൗലോസ് എം കെ , 
വാഴത്തോട്ടത്തിൽ , മുണ്ടത്തിക്കോട് , ബോധിപ്പിച്ച അപേക്ഷ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-04-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പൗലോസ് എം കെ 


| ഭർത്താവ് 


75 


2 


സിൽജി അന്ന പോൾ 


മകൾ 


45 


3 


സിജു കെ പോൾ 


| മകൻ 


39 


No : B7-11142 1 2021 


20-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18634 


KERALA GAZETTE 


Part III 


Notice is hereby given to all to whom it may be concern that Prasad KJ Keerthi , Kondazhy 679106 , Kondazhi Village , 
Talappilly Taluk of Thrissur District has filed an application of a legal heirship certificate to produce before Treasury in 
respect of the legal heirs of late Janardhanan A K Keerthi , Kondazhy , 679106. who expired on 27-12-2020 and that it has 

. 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late 
Janardhanan Ak . that it is proposed to issue a legal heirship certificate according to this to the applicant . Parents not 
alive . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members for 
receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person before 
the Tahasildar , Talappilly within 30 days from the date of publication of this notice in the Kerala Government Gazette . 
Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


P Rugmani 


Wife 


81 


2 


KJ Murali 


Son 


60 


3 


KJ Prameela 


Daughter 


58 


4 


KJ Prasad 


Son 


56 


5 


KJ Prajith 


Son 


46 


നമ്പർ : B7-11177 | 2021 


20-12-2021 


അവകാശ 


തലപ്പിള്ളി താലൂക്കിൽ വിരുപ്പാക്ക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജനാർദ്ദനൻ.പി.കെ പാലിശ്ശേരി , 
വിരുപ്പാക്ക , വാഴാനി . 680589 എന്നയാളുടെ അവകാശികൾക്ക് സ്പിന്നിംഗ് മിൽ ഓഫിസിലെ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിരുപ്പാക്ക വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്ത.വി.സി , 
പാലിശ്ശേരി , വിരുപ്പാക്ക , വാഴാനി . 680589 , ബോധിപ്പിച്ച അപേക്ഷ വിരുപ്പാക്ക വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-05-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്ത.വി.സി 


ഭാര്യ 


49 


2 


| അശ്വതി പി ജെ 


മകൾ 


21 


3 


അഭിനി.പി ജെ 


മകൾ 


17 


4 


അജന്യ പി ജെ 


| മകൾ 


15 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18635 


Revenue Department 


28th December 2021 


Thrissur District 


Talappilly Taluk 


NOTICE 


No : B7-8951 / 2021 


15-11-2021 


Notice is hereby given to all to whom it may be concern that Sivadas KA , Kandangath House , Vadakkancherri Village , 
Talappilly Taluk of Thrissur District has filed an application of a legal heirship certificate to produce before Various 
Purposes in respect of the legal heirs of late Karthiyayini , Kandangath House who expired on 13-09-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late Karthiyayini . 
that it is proposed to issue a legal heirship certificate according to this to the applicant . Hence , it is proposed to issue 
a legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if any 
against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Talappilly within 30 
days from the date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by 
post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Sivadas KA 


Son 


53 


2 


Sunitha Mani 


Daughter 


46 


3 


Sujatha 


Daughter 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18636 


KERALA GAZETTE 


Part III 


Thrissur District 


Talappilly Taluk 


NOTICE 


No : B7-6882 / 2021 


26-11-2021 


Notice is hereby given to all to whom it may be concern that Snehalatha , Malaparambath House , Pampadi Village , 
Talappilly Taluk of Thrissur District has filed an application of a legal heirship certificate to produce before Various 
Purposes in respect of the legal heirs of late Ammini Amma w / o Sivaraman Nair , Malaparambath House , who expired on 
06-12-2020 and that it has been reported to this office that the persons named in the scheduled below are the legal heirs 
of the said late Ammini Amma w / o Sivaraman Nair . that it is proposed to issue a legal heirship certificate according to this 
to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said 
members for receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in 
person before the Tahasildar , Talappilly within 30 days from the date of publication of this notice in the Kerala Government 
Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Lakshmi kutty 


Daughter 


71 


2 


Sathyabhama 


Daughter 


68 


3 


Indira 


Daughter 


66 


4 


Gangadevi 


Daughter 


63 


5 


Geetha 


Daughter 


60 


6 


Snehalatha 


Daughter 


55 


7 


Sumangala 


Daughter 


53 


8 


Sankar 


51 


9 


Anuradha 


47 


( Son of deceased daughter Sulochana ) Grand Son 
( Daughter of deceased daughter Sulochana ) Grand Daughter 

( Son of deceased daughter Sulochana ) Grand Son 
( Daughter of deceased daughter Sulochana ) Grand Daughter 


10 


Santhosh 


44 


11 


Priya 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18637 


Revenue Department 


28th December 2021 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ബി7-12870 / 2013 . 


2021 നവംബർ 24 . 


2021 ഒക്ടോബർ 19 - ലെ 41 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 8509 -ാം നമ്പർ പേജിൽ ക്രമ നമ്പർ 6 ആയി പരസ്യപ്പെടുത്തിയിട്ടുള്ള 
മേൽ നമ്പർ പരസ്യത്തിൽ ചേർത്തിട്ടുള്ള അവകാശിയുടെ പേര് കാർത്യായനി എന്നും പരേതനുമായുള്ള 
ബന്ധം “ മരിച്ച മകൻ ദേവന്റെ ഭാര്യ ” എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ ബി7-7787 2021 . 


2021 നവംബർ 30 . 


2021 നവംബർ 16 - ലെ 45 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 12423 -ാം നമ്പർ പേജിൽ ക്രമ നമ്പർ 6 ആയി പരസ്യപ്പെടുത്തിയിട്ടുള്ള 
മേൽ നമ്പർ പരസ്യത്തിൽ അനന്തരാവകാശികളിൽ ക്രമ നമ്പർ 7 ജാൻസി തോമസ് എന്നത് ജാൻസി 
അലക്സസ് എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 3 ) 


നമ്പർ ബി7-7853 2021 . 


2021 നവംബർ 30 . 


2021 നവംബർ 16 -ലെ 45 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഒാഫ് ലാന്റ് റ വന വിഭാഗത്തിൽ 12422-00 നമ്പർ പേജിൽ 

ക മ 

നമ്പർ 
14 ആയി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മേൽ നമ്പർ പരസ്യത്തിൽ അനന്തരാവകാശികളുടെ പേരുകളിൽ ഉള്ള 
“ മരിച്ച മകൻ രതീഷിന്റെ ” എന്നത് ഒഴിവാക്കി വായിക്കേണ്ടതാണ് . 


( 4 ) 


നമ്പർ ബി7-7628 / 2021 . 


2021 നവംബർ 30 . 


2021 നവംബർ 2 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 10119 -ാം നമ്പർ പേജിൽ ക്രമ നമ്പർ 6 ആയി പരസ്യപ്പെടുത്തിയിട്ടുള്ള 
മേൽ നമ്പർ പരസ്യത്തിൽ അനന്തരാവകാശിയായ " " Usha Shivaraman ” എന്നത് “ Usha Shivraman ' ” 
എന്നും വീട്ടുപേര് " " Karuvankuzhi ' ' എന്നത് " " Kuravankuzhi ' ” എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


( 5 ) 


നമ്പർ ബി7-7712 / 2021 . 


2021 നവംബർ 30 . 


10121-00 


2021 നവംബർ 2 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഒാഫ് ലാന്റ് റ വന്യ വിഭാഗത്തിൽ 

നമ്പർ പേജിൽ 

ക മ 

നമ്പർ 
( 9 ) ആയി പരസ്യ പ്പെടുത്തിയിട്ടുള്ള മേൽ നമ്പർ പരസ്യത്തിൽ Schedule 3 - ലെ Shelma യുടെ 
Relationship- “ Daughter in Law ” ngmo “ Kesna Binoy ” ojos Relationship- “ Grand Daughter ” 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18638 


KERALA GAZETTE 


Part III 


നമ്പർ ബി7-7189 2021 . 


2021 നവംബർ 30 . 


2021 നവംബർ 2 - ലെ 43 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 10118 -ാം നമ്പർ പേജിൽ ക്രമ നമ്പർ ( 5 ) ആയി പരസ്യപ്പെടുത്തിയിട്ടുള്ള 
മേൽ നമ്പർ പരസ്യത്തിൽ അപേക്ഷക യുടെ താലൂക്ക് Talappilly എന്നത് Kozhencherry എന്നും 
ജില്ല Thrissur എന്നത് Pathanamthitta എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , 
തലപ്പിള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


നമ്പർ ബി7-8705 / 2021 . 


2021 ഒക്ടോബർ 18 . 


23-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 46 - ൽ ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ തലപ്പിള്ളി താലൂക്കിൽ 18 -10-2021 - ലെ ബി 7 -8705 2021 -ാം നമ്പർ 
പരസ്യത്തിൽ ( പേജ് നമ്പർ 13619 ) സാങ്കേതിക കാരണങ്ങളാൽ ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ട് . അവ 
താഴെ പറയും പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ് . 


മേൽ നമ്പർ പരസ്യ പ്രകാരം പരേതന്റെ അവകാശികളിൽ ക്രമ നമ്പർ 2 മഞ്ജു ദിവാകരൻ , പി . 
മകൾ എന്നുള്ളത് മജു ദിവാകർ , പി . മകൾ എന്ന് തിരുത്തി പ്രസിദ്ധീകരിക്കുന്നു . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:58:18 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


